Government of Kerala 
കേരള സർക്കാർ 

2013 


Regn . No. KERBIL /2012 /45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


. 
കഴ 
COVERN 


E 


- 


ം = = = 

ള സർക് 
VMENT OF 


- 


ാർ . 
KERALA 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th August 2013 
2013 B KÌ V6 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 32 


Vol. II 
വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


15th Sravana 1935 
1935 ശാവണം 15 


PART III 


Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


പന്തളം 


പന്തളം 


230 / 6, 262 / 6, 7, 8, 9 ; 263 / 1 മുതൽ 
23 വരെ ; 264, 265/ 1, 2, 3; 279 / 5, 
6, 7, 8, 10 ; 280 മുതൽ 290 വരെ; 
292/ 1, 2, 3; 302 / 2 മുതൽ 7വരെ; 
303 / 5 മുതൽ 11 വരെ; 304/ 4, 305 
മുതൽ 624 വരെ; 625 / 1, 2 , 5, 6; 
626 / 10, 11 , 13 , 14 , 15 , 16 , 17, 18; 
627 , 628 / 1, 4, 5, 6 , 7, 8, 10 ; 
662, 663 ഭാഗം. 


കളക്ടറേറ്റ്, 
പത്തനംതിട്ട. 


ജില്ലാ കളക്ടർ. 


ലേലപ്പരസ്യം 


തിരുത്തൽ വിജ്ഞാപനം 
നമ്പർ സി3 - 6742/ 2009. 

2013 ജൂ ലൈ 8. 
പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലെ തോന്നല്ലൂർ 
വില്ലേ ജി നെ പന്തളം, കുരമ്പാല എന്നീ വില്ലേജു ക ളായി 
വിഭജിച്ചുകൊണ്ടുള്ള, ജി . ഒ. ( എംഎസ്.) നമ്പർ 189 / 88 / ആർ. ഡി . 
തീയതി 15 - 2 - 1998 പ്രകാരം പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിൽ 
തിരുത്ത് ആവശ്യമായി വന്നിരിക്കുന്നതിനാൽ താഴെ പറയുന്ന 
രീതി യിൽ തിരു ത്തൽ വിജ്ഞാ പനം പുറ പ്പെ ടു വിച്ചു 
കൊള്ളുന്നു . 

താലൂക്കിന്റെ പേര് അടൂർ. 

നിലവിലുള്ള വില്ലേജിന്റെ പേര് തോന്നല്ലൂർ. 
വിഭജനത്തിനു 

- പുതിയ വില്ലേജിൽ 
ശേഷമുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള 

വില്ലേജിന്റെ 
വില്ലേജിന്റെ 

ആസ്ഥാനം 
പ്രദേശങ്ങൾ 
പേര് 
കുരമ്പാല സർവെ നമ്പർ 1 മുതൽ 229 വരെ; പഴയ 

230 / 1 മുതൽ 5 വരെ; 231 മുതൽ തോന്നല്ലൂർ 
261 വരെ; 262 / 1 മുതൽ 5 വരെ; വില്ലേജ് 
263 / 24 മുതൽ 40 വരെ; 265 / 4 ഓഫീസ് 
മുതൽ 9 വരെ ; 266 മുതൽ278 വരെ ; 
279 / 1 മുതൽ 4 വരെ, 9. 
291, 292 / 4, 5, 293, 294, 295, 296, 
297 , 298 ; 299, 300, 301 ; 302 / 1, 
8, 9 ; 303 / 1 മുതൽ 4 വരെ ; 
304 / 1, 2, 3 , 625 / 3, 4, 7 , 8 ; 626 / 1 
മുതൽ 9 വരെ; 12 628/ 2, 3, 9, 11 ; 
629 മുതൽ 661 വരെ ; 663 ഭാഗം 


നമ്പർ സി7 -18998/ 2013. 

2013 ജൂ ലൈ 8. 
- പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് 
വില്ലേജാഫീസ് കോമ്പൗണ്ടിൽ ടി ആഫീസ് കെട്ടിടത്തിന് 
ഭീഷണിയായി നിൽക്കുന്ന 3 മഹാഗണി മരങ്ങളും 1 പ്ലാവും 
29 - 8 - 2013 -ാം തീയതി 3 മണിക്ക് പെരിങ്ങ നാട് വില്ലേജ് 
ഓഫീസിൽ വച്ച്, അടൂർ തഹശീൽദാർ പരസ്യമായി ലേലം 
ചെയ്തു വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കു വാൻ 
ആഗ്രഹിക്കു ന്ന വർ നിര തദവ്യം കെട്ടി വച്ച് ലേല ത്തിൽ 
പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും ലേല തുക യും മൂല്യ വർദ്ധിത തുകയും 
( 14 . 5 %) ഇവരണ്ടുംകൂടി കൂട്ടിയ തുകയുടെ 5 % FDT- യും 
അടക്കമുള്ള തുക അപ്പോൾതന്നെ അടയ്ക്കേണ്ടതുമാണ്. 
ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം ടി തടി കഷണങ്ങൾ 


സ്വന്തം ചെലവിൽ ആർക്കും നാശനഷ്ടമുണ്ടാക്കാത്ത 
രീതിയിൽ ലേലം കൊണ്ടയാൾ ടി സ്ഥലത്തുനിന്നും നീക്കം 
ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച 
എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 

തടി വിവരം 


| കമ 
നമ്പർ 


ഇനം 


GBH 
(Cm .) 


തടി 
( M3) 


വിറക് 
( M . T ) 


് 


200 


1. 659 


0 .916 


മഹാഗണി 
മഹാഗണി 
മഹാഗണി 


180 


1.352 


0. 655 


155 


1. 065 


0 . 451 


പ്ലാവ് 


0 .257 


0. 036 


കളക്ടറേറ്റ്, 
പത്തനംതിട്ട. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


